Regn . No . KERBIL / 2012 / 45073 

- dated 5 - 9 - 2012 with RNI 
| Reg . No. KL/ TV ( N )/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


S 


- 
കര 
GOVERNME 


രള സർക്ക 
NMENT OF 


കാർ 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2016 സെപ്റ്റംബർ 20 
20th September 2016 

1192 കന്നി 4 
4th Kanni 1192 


നമ്പർ 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


1938 ഭാദം 29 
29th Bhadra 1938 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി . എം . -558 / 2012. 


2016 ആഗസ്റ്റ് 25. 


ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്നതാണ്. പൂരിപ്പിച്ച ഫോറങ്ങൾ 
24 - 9 - 2016 - ന് ഉച്ചകഴിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം വൈകുന്നേരം 3 .30 മണിക്ക് ഹാജരാകുന്ന 
കരാറുകാരുടെയോ അവരുടെ ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറന്ന് പരിശോധിച്ച് രേഖപ്പെടുത്തുന്നതുമാണ്. 

- കേരള സർക്കാരിന്റെ 200 - ന്റെ മുദ്രപത്രത്തിൽ ഒരു 
പ്രാഥമിക ഉടമ്പടി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


കേരള ഗവർണ്ണർക്കുവേണ്ടിഭൂജല വകുപ്പ് മലപ്പുറം ജില്ലാ 
ആഫീസറുടെ കാര്യാ ല യ ത്തിൽ നിന്നും താഴെ പറ യുന്ന 
പ്രവൃത്തി നടപ്പിലാക്കുന്നതിനുവേണ്ടിമുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് നമ്പരും ജോലിയുടെ വിവരവും അടങ്കൽ 
തുകയും - ജി . എം . റ്റി ./ 20 / 2016 - 17 - മലപ്പുറം ജില്ലയിലെ 

കോട്ടക്കൽ ന ഗ ര സ ഭ യിലെ പുന്നം പ റ മ്പ് , വാർഡ്- 14 
എന്ന സ്ഥലത്ത് 110 എം . എം . കുഴൽക്കിണർ നിർമ്മിച്ച് 
ഇന്ത്യമാർക്ക്- II ഹാന്റ് പമ്പ് ( ഐ . എസ്. ഐ .) സ്ഥാപിച്ച് 
പ്ലാറ്റ് ഫോറം നിർമ്മിക്കുന്ന പ്രവൃത്തി- 68 ,339. 

നിരതദ്രവ്യം - 1,800. 
ദർഘാസ് ഫോറത്തിന്റെ വില - 500 + വാറ്റ്. 
പ്രവൃത്തി ചെയ്തു തീർക്കണ്ട കാലാവധി- 20 ദിവസം. 

പൂരിപ്പിച്ച ദർഘാ സു കൾ ജില്ലാ ഓഫീസർ, ജില്ലാ 
ആഫീസറുടെ കാര്യാലയം, ഭൂജല വകുപ്പ്, മലപ്പുറം എന്ന 
വിലാസത്തിൽ ദർഘാസ് നമ്പരും പേരും രേഖപ്പെടുത്തി 
മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതാണ്. വൈകി എത്തുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ കൈമാറ്റം 
ചെയ്യാവുന്നതല്ല. 24 - 9 - 2016 - ന് ഉച്ചകഴിഞ്ഞ് ഒരു മണിവരെ 


നിര ത ദ വ്യ മായി ദർഘാ സിൽ പറയുന്ന അടങ്കൽ 
തുകയുടെരണ്ടര ശതമാനം ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, 
മലപ്പുറം എന്ന വിലാസത്തിൽ മലപ്പുറത്ത് മാറാവുന്നവിധം 
ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. 
ദർഘാസ് ദിവസം അ വ ധി യാ കുന്നപക്ഷം തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം ദർഘാസ് തുറക്കുന്നതാണ്. 


ദർഘാസുകൾ റദ്ദ് ചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ 
ഉള്ള പൂർണ്ണ അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമാണ്. 
കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


ജില്ലാ ഓഫീസറുടെ കാര്യാലയം, 
ഭൂജല വകുപ്പ്, മലപ്പുറം. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ (i/c ). 


KERALA GAZETTE 


[PART III 


പുനർ ദർഘാസ് പരസ്യം 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്നതാണ്. പൂരിപ്പിച്ച ഫോറങ്ങൾ 
നമ്പർ ജി . എം .- 460 / 2013 . 

2016 ആഗസ്റ്റ് 26. 

27 - 9- 2016- ന് ഉച്ചകഴിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കുന്നതും 

അന്നേദിവസം വൈകുന്നേരം 3.30 മണിക്ക് ഹാജരാകുന്ന 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ്, മലപ്പുറം 

കരാറുകാരുടെയോ അവരുടെ ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 
ജില്ലാ ആഫീസറുടെ കാര്യാലയത്തിൽനിന്നും താഴെ പറയുന്ന 
പ്രവൃത്തി നടപ്പിലാക്കുന്നതിനുവേണ്ടിമുദ്രവച്ച ദർഘാസുകൾ 

തുറന്ന് പരിശോധിച്ച് രേഖപ്പെടുത്തുന്നതുമാണ്. 
ക്ഷണിച്ചുകൊളളുന്നു . 

- കേരള സർക്കാരിന്റെ 200 - ന്റെ മുദ്രപത്രത്തിൽ ഒരു 
- ദർഘാസ് നമ്പരും ജോലിയുടെ വിവരവും അടങ്കൽ | പ്രാഥമിക ഉടമ്പടി ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
തുകയും - ജി . എം . റ്റി ./ 21/ 2 016 - 17 - മലപ്പുറം ജില്ലയിലെ 
വേങ്ങര ഗ്രാമ പഞ്ചായത്തിലെ (1) പനച്ചിപ്പുറായ (2) പുത്തനങ്ങാടി 

നിര ത ദ വ്യ മായി ദർഘാസിൽ പറയുന്ന അടങ്കൽ 
(3) കീരികോളനി എന്നീ സ്ഥലങ്ങളിൽ ഭൂജല വകുപ്പ് നിർമ്മിച്ച തുകയുടെരണ്ടര ശതമാനം ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, 
കുഴൽകിണറുകളിൽ ഭൂജല വകുപ്പ് വിതരണം ചെയ്യുന്ന മലപ്പുറം എന്ന വിലാസത്തിൽ മലപ്പുറത്ത് മാറാവുന്നവിധം 
ഇന്ത്യ മാർക്ക്- II ഹാൻഡ് പമ്പ് സ്ഥാപിച്ച് പ്ലാറ്റ് ഫോറം ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസിനോടൊപ്പം നൽകേണ്ടതാണ്. 
നിർമ്മിക്കുന്ന പ്രവൃത്തി 25, 167. 

ദർഘാസ് ദിവസം അവധിയാകുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി 
നിരതദ്രവ്യം - 1,500. 

ദിവസം ദർഘാസ് തുറക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില - 300 + വാറ്റ്. 

ദർഘാസുകൾ റദ്ദ് ചെയ്യുന്നതിനോ നിരസിക്കുന്നതിനോ 
പ്രവത്തി ചെയ്തു തീർക്കണ്ട കാലാവധി 20 ദിവസം. ഉള്ള പൂർണ്ണ അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമാണ്. 

കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച് എല്ലാ 
പൂരിപ്പിച്ച ദർഘാ സു കൾ ജില്ലാ ഓഫീസർ, ജില്ലാ 

നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 
ആഫീസറുടെ കാര്യാലയം, ഭൂജല വകുപ്പ്, മലപ്പുറം എന്ന 
വിലാസത്തിൽ ദർഘാസ് നമ്പരും പേരും രേഖപ്പെടുത്തി 
മുദ്രവച്ച കവറിൽ സമർപ്പിക്കേണ്ടതാണ്. വൈകി എത്തുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ കൈമാറ്റം 

ജില്ലാ ഓഫീസറുടെ കാര്യാലയം, 

( ഒപ്പ്) 
ചെയ്യാവുന്നതല്ല. 27 -9 - 2016 - ന് ഉച്ചകഴിഞ്ഞ് ഒരു മണിവരെ ഭൂജല വകുപ്പ്, മലപ്പുറം. 

ജില്ലാ ഓഫീസർ (i/ c ). 


242 


